Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . mal. mmo 
KL / TV (N )/12 /2009 - 2011 


DO 


KERALA 


NNT OF ME 


Yanga 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
Queijo 55 


15th June 2010 

2010 mono 15 
25th Jyaishta 1932 
1932 62 . 4100 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Labour Department 


NOTIFICATION 


No . E1- 26579 /2009 . 


28th May 2010 . 


Lakhs twentyseven thousand four hundred and thirty 
four only ) as compensation to be distributed to the 
dependents of the deceased Sri Thilakodayan who met 
with a fatal accident while employed under 
Smt. Kunjamma Chacko, Melethu Puthen Veedu , 
Kundappally, Peringanadu, Adoor as Lorry driver and 
whereas it is reported that 


The following is the list of officers approved by the 
Government vide letter No. 11179/D3/2010 /LBR dated 
24 - 5 - 2010 on the recommendation of Departmental 
Promotion Committee (Lower ) in its meeting held on 
12 - 5 - 2010 for promotion to the cadre of Senior 
Superintendent. 


Select List — 2010 (Ad - hoc ) 
1. Smt. V . Sasikala 
2. Sri Venugopalan Puthilan 


1. Smt. B . Chellamma (Mother), Parankimamkoottathil 

Veedu, Manchalloor , 

Pathanapuram 
2. Smt. L . Jemini (Wife ), Usha Mandiram , 

Pidavoor P. O ., 

Pathanapuram . 
3 . Master T. Abhimanue 
(Minor Son ) 

do . 
4 . Kumari Aparna Thilak 

(Minor Daughter) 


Office of the Labour Commissioner, G . REGHU , 
Thiruvananthapuram . 

Labour Commissioner. 


do. 


NOTICES 


(1) 


No. WCA - 3421/ 2009 . 


12th May 2010 . 


are his only dependents as defined under Section 2 ( 1) (d ) 
of the Workmen s Compensation Act. Any others who 
claim to be such dependants should within 15 days of 
the publication of this notice in the Kerala Government 
Gazette . Prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


Whereas , the Branch Manager , The New India 
Assurance Company Limited , Kottarakkara has deposited 
with this Court a sum of Rs. 7 ,27.434 (Rupees Seven 


15th JUNE 2010] 


LABOUR DEPARTMENT 


72 


അടൂർ പെരിങ്ങ നാട് കുണ്ടപ്പള്ളി മേലേത്ത്പുത്തൻ 
വീട്ടിൽ ശ്രീമതി കുഞ്ഞമ്മ ചാക്കോയുടെ ലോറിയുടെ 

ഡവറായി ജോലിനോക്കി വരവെ അപ ക ട മു ണ്ടായി 
മ ര ണ മടഞ്ഞ ശീ . തില കോ ദയന്റെ ആശിതർക്ക് 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 7,27, 434 
രൂപ (ഏഴു ലക്ഷത്തി ഇരുപത്തേഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി 
നാല് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേ 
ഷണം നടത്തിയതിൽ ടിയാന്റെ ആശ്രിതരായി 


1. ശ്രീമതി ബി . ചെല്ലമ്മ (മാതാവ്) , പറങ്കിമാംകൂട്ടത്തിൽ 

വീട്, മഞ്ചള്ളൂർ, പത്തനാപുരം 
2 . ശ്രീമതി എൽ. ജെ മിനി ( ഭാര്യ ) , ഉഷ മന്ദി രം , 

പിടവൂർ പി . ഒ., പത്തനാപുരം. 
3. മാസ്റ്റർ റ്റി. അഭിമന്യു ( മൈനറായ മകൻ), ടി 
4. കുമാരി അപർണാതിലക് ( മൈനറായ മകൾ) ടി 

എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതർ എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടു ന്ന വ രാ യി വേറെ ആരെങ്കിലുമുണ്ട്ങ്കിൽ ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി അവകാശം തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള 
ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തുമാകുന്നു . 


എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെ 
ആശ്രിതരായി 
1. ശ്രീമതി ലീലാ വിനോദ് (ഭാര്യ), കല്ലുവീട്ടിൽ, 

വിനോദ് ഭവനം, കുന്നം പി . ഒ ., മാവേലിക്കര. 
- 2. ശ്രീമതി അംബുജാക്ഷി ( മാതാവ്), ടി 
3. കുമാരി പ്രിയങ്കാ വിനോദ് 

( പ്രായപൂർത്തിയാകാത്ത മകൾ) ടി 
- 4. കുമാരി പ്രജിതാ വിനോദ് 

- ( പ്രായപൂർത്തിയാകാത്ത മകൾ) 
എന്നിവർ മാത്രമേ ഉള്ളുവെന്ന് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന് മേൽ വിവരിച്ച് 
നിർവചനത്തിൽ ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ട് 
ങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെ 
ടുത്തുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖാമൂലം ഹാജരായി അവകാശം തെളിയിക്കേണ്ടതും അവധി 
കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


( Sd.) 
Office of the Regional 
Joint Labour Commissioner, Commissioner for Workmen s 
Kollam. 

Compensation. 


പരസ്യം 


ണE O 


| ( 2 ) 
നമ്പർ എ 1252/ 2009. 

2010 മേയ് 15 . 
No. WCA - 36/2010. 

- 12th May 2010 . 

-- ഡബ്ലിയു . സി. സി. 294/2005. 
Whereas the Manager, Nirma Project, Baroda District, 

ശ്രീ . ജിൻ വർഗ്ഗീസ്, എട ക്കു ള ത്തൂർ ഹൗസ്, 
Gujarat State has deposited with this Court a sum of Rs. പി . ഒ . പാവറട്ടി എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
2 ,64 , 738 (Rupees Two Lakhs sixty four thousand seven നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
hundred and thirty eight only ) as compensation to be 

തൊഴിലാളി ശീ . കുട്ടൻ എന്ന ലക്ഷ്മി നാരാ യ ണന്റെ 
distributed to the dependents of the deceased 

ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേസിലെ 2 -ാം 
Sri Vinod Vasudevan who met with a fatal accident while 

എതിർകക്ഷിയായ നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
employed under the Nirma Project, Baroda District, Gujarat 

ഈ കോടതിയിൽ 3,52, 391 രൂപ (മൂന്നുലക്ഷത്തി അൻപത്തി 
State and whereas it is reported that 

രണ്ടായിരത്തിമുന്നൂറ്റി തൊണ്ണൂറ്റിഒന്ന്രൂപ മാത്രം) കെട്ടിവച്ചിട്ടുണ്ട്. 
1. Smt. Leela Vinod (Wife ), Kalluveetil , Vinod 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
- Bhavanam, Kunnam P . O ., Mavelikkara അനുസരിച്ച് നിർവചിച്ചപകാരം മരണമടഞ്ഞ ശ്രീ . കുട്ടൻ 
2. Smt. Ambujakshy (Mother) do . 

എന്ന ലക്ഷ്മിനാരായണന്റെആശ്രിതരായി 
3 . Kumari Priyanka Vinod (Minor Daughter) do . 

ക്രമ പരേതനു 

മേജർ 
4 . Kumari Prejitha Vinod (Minor Daughter ) do . നമ്പർ പേര് മായുള്ള വയസ്സ് മൈനർ മേൽവിലാസം 
are his only dependents as defined under Section 2 ( 1) 

ബന്ധം 
( d ) of the Workmen s Compensation Act. Any others who 

അമ്മ 48 മേജർ തിരുത്തിക്കാട്ട്, 
claim to be such dependants should within 15 days of 

പട്ടത്ത്, 
the publication of this notice in the Kerala Government 

തയ്യൂർ പി . ഒ., 
Gazette prefer their claim in writing before me and prove 

വേലൂർ വഴി, 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 

തൃശ്ശൂർ. 
disbursed to the persons mentioned above. Claims - 2 ഉമാദേവി ഭാര്യ 29 മേജർ പടിഞ്ഞാറെ 
preferred thereafter will not be considered. 

പുഷ്പകം, 

പാവറട്ടി പി. ഒ., 
- ഗുജറാത്തിലെ ബറോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന 

തൃശ്ശൂർ. 
നിർമാ പ്രോജക്ടിന്റെകീഴിൽ ജോലി നോക്കിവരവെ അപകട 
മു ണ്ടായി മ ര ണ മടഞ്ഞ ശ്രീ . വിനോദ് വാസു ദേ വന്റെ 

- 3 യദുകൃഷ്ണ ൻ മകൻ 9 മൈനർ ടി 
ആശ്രിതർക്ക് വർക്ക്മെൻസ് കോമ്പൻസേഷൻ നൽകുന്നതിനായി 

( ജനനതീയതി 
2 ,64 ,738 രൂപ (രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരത്തി 

- 18 - 1 - 2002 ) 


രാധ 


15th JUNE 2010] 


LABOUR DEPARTMENT 


നോട്ടീസ് 


(1) 


എന്നിവർ മാത്രമേയുള്ളുവെന്നും വടക്കാഞ്ചേരി അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെ കെിലുമുണ്ട്ങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസ 
ത്തിനകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധിക്കകം 
യാതൊരു അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴു വൻ 
തുക യും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത ര ണം 
ചെയ്യു ന്ന താ ണ്. അതി നു ശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


നമ്പർ എ 1352 / 2008. 

2010 മേയ് 15 . 
ഡബ്ലിയു . സി. സി. 336/2006. 

കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനു കീഴിൽ ജോലി 
നോക്കി വരവേ അപകടമുണ്ടായി 19 - 8 - 2006 - ൽ മരണപ്പെട്ട 
ശ്രീ . കെ . എസ്. ശശി എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നല്കുന്നതിനായി ഒറ്റപ്പാലം തഹശീൽദാർ 
5, 91,288 രൂപ (അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിഒന്നാ യിരത്തി 
ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ മാത്രം) ഈ കോടതിയിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2(1) 
( ഡി) വകുപ്പ്അനുസരിച്ച് നിർവചിച്ച പ്രകാരം ശ്രീ. കെ . എസ്. ശശിയുടെ 
ആശ്രിതയായി 


- നമ്പർ ഡബ്ലിയു . സി. സി. 20 / 2007 . 

2010 മേയ് 17 . 
കൊച്ചിയിലുള്ള ഹൈലൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന 
തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവേ അപകട 
മുണ്ടായി 22 - 7 - 2006 -ാം തീയതി മരണമടഞ്ഞ കെ . ഹസ്സൻ 
എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക്നഷ്ടപരിഹാരം നൽകുന്നതി 
നായി പാലക്കാട് ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, 
6,10,184 രൂപ( ആറുലക്ഷത്തിപത്തായിരത്തി ഒരുനൂറ്റിഎൺപത്തിനാ 
ലു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി) വകുപ്പനു 
സരിച്ച് നിർവചിച്ചപ്രകാരം മരണമടഞ്ഞ ശ്രീ . കെ . ഹസ്സന്റെ 
ആശ്രിതരായി (1.) ശ്രീ. അബ്ദുൾഖാദർ- അച്ഛൻ(2) ശ്രീമതി ആമിന 
- അമ്മ എന്നിവർ മാത്രമേയുള്ളുവെന്ന്മണ്ണാർക്കാട് അസി 
സ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ട് 
ങ്കിൽ അ വർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തുമാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴു വനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


പേര് 


പരേതനു വയസ്സ് മേജർ/ മേൽവിലാസം 
മായുള്ള 

മെനർ 
ബന്ധം 


( 2 ) 


നമ്പർ ഡബ്ലിയു . സി . സി . 368 / 2004. 


2010 മേയ് 19. 


- ശ്രീമതി കാളി അമ്മ 


.. 


മേജർ 


w / o ശങ്ക രൻ, 
കളത്തിൽ വീട്, 
പി . ഒ. നെടുംപുര 
തെക്കേക്കുന്ന്, 
ചെറുതുരുത്തി, 

തൃശ്ശൂർ. 


എന്നിവർ മാത്രമേയുള്ളൂവെന്നും വടക്കാഞ്ചേരി അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട 
തു മാ ണ് . നിശ്ചിത സമ യ പ രി ധി ക്കകം യാതൊരു 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽ 
പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . അതി നു 
ശേഷം ലഭിക്കുന്ന അ വ കാശ വാദ ങ്ങൾ ഒന്നുംതന്നെ 
പരിഗണിക്കുന്നതല്ല. 


ഹരിയാനയിൽ രോഹക്കിൽ വീരേന്ദ്ര സിംഗ് എന്ന 
- തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമു 
ണ്ടായി 27 -4- 2002 -ാം തീയതി മരണമടഞ്ഞ ശ്രീ . ചന്ദ്രൻ, എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി തൃശ്ശൂർ നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
4,27,140 രൂപ ( നാലുലക്ഷത്തി ഇരുപത്തിഏഴായിരത്തി ഒരുനൂറ്റി 
നാൽപതു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി വച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേ ഷൻ ആക്റ്റിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനു സ രിച്ച് നിർവചിച്ച പ്രകാരം മര ണ മടഞ്ഞ 
ശ്രീ. ചന്ദ്രന്റെആശ്രിതരായി (1.) ശ്രീ. ശിവരാമൻ- അച്ഛൻ, 
(2.) ശ്രീമതിരൂഗ്മിണി-അമ്മ, ( 3.) ശ്രീമതി സുനിത - ഭാര്യ എന്നിവർ 
മാത്രമേയുള്ളുവെന്നും നെൻമാറ, ചിറ്റൂർ എന്നീ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 
ങ്കിൽ അവർക്കുള്ള അ വ കാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തുമാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

- കമ്മീഷണർ ഫോർ 
കമ്മീഷണറുടെ കാര്യാലയം, വർക്ക്മെൻസ് കോമ്പൻസേഷൻ, 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


15th JUNE 2010) 


LABOUR DEPARTMENT 


74 


- ( 5) 


എന്നിവർ മാത്രമേയുള്ളൂവെന്ന് ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ 

ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
നമ്പർ ഡബ്ലിയു . സി. സി. 169 / 98. 

2010 മേയ്24. 

അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
- ശ്രീ . വി. പി . മുഹമ്മദ്, ഷംന മൻസിൽ,പുള്ളിപ്പാടം അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പി . ഒ . എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
വരവെ അപകടമുണ്ടായി 26 - 4 - 1998 -ാം തീയതി മരണമടഞ്ഞ സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
താന്നിയോടൻ മുഹമ്മദ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് - സമയത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരം നൽകുന്നതിനായി നിലമ്പൂർ,യുണൈറ്റഡ് - മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 4,59,660 രൂപ ( നാല് - ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ലക്ഷത്തി അൻപത്തിഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത് പരിഗണിക്കുന്നതല്ല. 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർ വ ചിച്ച പ്രകാരം മര ണ മടഞ്ഞ ശ്രീ . താന്നി യോ ടൻ 
മുഹമ്മദിന്റെ ആശ്രിതരായി ( 1.) ശ്രീമതി പലേരിക്കുന്നിൽ 
ബീവി-അമ്മ, ( 2.) പരശുരാമൻകുന്നത്ത് അസ്മാബി- ഭാര്യ 

നമ്പർ ഡബ്ലു . സി . സി . 32 /2007 . 

2010 മേയ് 27 . 
( 3.) ശ്രീ സംഷീർ - മകൻ, ( 4.) ശ്രീമതി ഹസീന -മകൾ, ( 5.) ശ്രീമതി 

പരപ്പനങ്ങാടി, മന്നാടി ഹൗസ്, ശിഹാബുദ്ധീൻ എന്ന 
ഹസ്ത -മകൾ, (6 .) ശീമതി സലീന -മകൾ ( 3 മുതൽ 6 വരെ 

തൊഴി ല ട മയുടെ കീഴിൽ ജോലി നോക്കി വ ര 
യുള്ള അവകാശികൾ താന്നിയോടൻ മുഹമ്മദ് മരണമടയുമ്പോൾ 

അ പ ക ടമുണ്ടായി 10 - 6 - 2005 -ാം തീയതി മര ണ മ ട ഞ്ഞ 
മൈനറായിരുന്നു .) എന്നിവർ മാത്രമേയുള്ളൂവെന്ന് നിലമ്പൂർ 

കൃഷ്ണൻകുട്ടി എന്ന തൊഴിലാ ളിയുടെആശ്രിതർക്ക് 
അസിസ്റ്റന്റ് ലേബർ ആഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാര 

നഷ്ടപരിഹാരം നൽകുന്നതിനായി ഓറിയന്റൽ ഇൻഷ്വറൻസ് 
മുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലു 

കമ്പനി ലിമിറ്റഡ് 4,41,708 രൂപ ( നാലുലക്ഷത്തി നാൽപ്പത്തി 
മുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 

ഒന്നായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ മാത്രം) ഈ ഓഫീസിൽ 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 

കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേ ണ്ട തുമാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 

2 (1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം മരണമടഞ്ഞ 

ശ്രീ . കൃഷ്ണൻകുട്ടിയുടെ ആശ്രിതരായി (1.) ശ്രീമതി ശാന്ത 
അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴു വൻ തുകയും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. അതിനു 

- ഭാര്യ ( 2.) കുമാരി കെ . പ്രജിത - മകൾ (കൃഷ്ണൻകുട്ടി മരണ 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

മടയുമ്പോൾ മൈനറായിരുന്നു . (3.) ശ്രീ . കെ . പ്രതീഷ്-മകൻ 
(കൃഷ്ണൻകുട്ടി മരണമടയുമ്പോൾ മൈനറായിരുന്നു .) എന്നിവർ 
മാത്രമേയുള്ളൂവെന്ന് ചിറ്റൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 

പ്പെ ടാവുന്ന മറ്റ് ആരെ ങ്കി ലുമു ണ്ട ങ്കിൽ അവർക്കുള്ള 
നമ്പർ ഡബ്ലൂ . സി . സി. 144/ 2006. 

2010 മേയ് 24 . 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
ശ്രീ . എസ്. ബാല സുബ്രഹ്മണ്യൻ, പന്നിക്കു ഴി വീട്, 

പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
വടക്കേതറ, പഴയന്നൂർ പി. ഒ. എന്ന തൊഴിലുടമയുടെ കീഴിൽ സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത 
ജോലി നോക്കിവരവെ അപകടമുണ്ടായി 15 - 12 - 2005 -ാം തീയതി സമയപരിധിക്കകംയാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മരണമടഞ്ഞ പ്രസാദ് എന്ന അർജ്ജുനൻ എന്ന തൊഴിലാളി മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
യുടെആശ്രിതർക്ക് നഷ്ട പ രി ഹാ രം നൽകു ന്ന തി നായി ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 3, 29, 925 രൂപ (മൂന്ന് പരിഗണിക്കുന്നതല്ല . 
ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരു 
പ ത്തി യഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 

( ഒപ്പ്) 
വച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്റ്റിലെ 2 ( 1) ( ഡി ) 
വകുപ്പനു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം മര ണ മടഞ്ഞ 

ഡെപ്യൂട്ടി ലേബർ വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ശ്രീ . പ്രസാദ് എന്ന അർജ്ജുനന്റെ ആശ്രിതരായി (1.) ശ്രീമതി 

കമ്മീഷണർ, 
കമ്മീഷണറുടെ കാര്യാലയം, 

പാലക്കാട്. 
അമ്മുക്കുട്ടി-അമ്മ, (2.) ശ്രീമതി സിന്ധു എന്ന സിന്ധുമോൾ-ഭാര്യ 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


